Regn . No. KERBIL /2012/45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


| Reg . No . രജി. നമ്പർ 
- KL/ TV ( N )/12/12 -14 


GOVERN 


കേര 


കാർ . . 


രള സർ 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . I 


-- No. | 14 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


11th September 2012 
2012 സെപ്റ്റംബർ 11 
20th Bhadra 1934 
1934 ഭാദം 20 


വാല്യം 1 


നമ്പർ 


നമ്പർ | 


PART III 
Fisheries Department 


പരസ്യം 


നമ്പർ ബി1- 2118 / 2010. 

2012 ആഗസ്റ്റ് 7. 
എറണാകുളം ജില്ലയിൽ മുളവുകാട് വില്ലേജിൽ സർവ്വേ 850 
പുഴയിൽ ചെറിയ താഴം ഊന്നി നിരയിൽ സർട്ടിഫിക്കറ്റ് 
നമ്പർ 18 / 64 - ൽ രജിസ്റ്റർ നമ്പർ 12 - ൽ രണ്ടാം തരത്തിൽ ഒരു 
ഊന്നിവലയും 53 - ൽ മൂന്നാംതരത്തിൽ ഒരു ഊന്നിവലയും 
22 - ൽ ഒന്നാംതരത്തിൽ ഒരു ഊന്നിവലയും 60 - ൽ മൂന്നാം 
തരത്തിൽ 1/ 4 ഊന്നിവലയും 31 - ൽ ഒന്നാംതരത്തിൽ ഒരു 
ഊന്നിവലയും ഉൾപ്പെടെ ആകെ 41/4 ഊന്നിവലകൾ ടി 
വില്ലേജിൽ പോഞ്ഞിക്കര ദേശത്ത്, ചമ്പാടിപ്പറമ്പിൽ വേങ്കി 
മകൻ കൊച്ചപ്പൻ പേർക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അനുവദിച്ചു 
കൊടുത്തിട്ടുള്ളതാണ്. ടി ലൈസൻസിയായ വേങ്കി മകൻ 
കൊച്ചപ്പൻ, പരാമർശ ഊന്നിവലകളിൽ രജിസ്റ്റർ നമ്പർ 22- ൽ 
ഒന്നാം ത ര ത്തിൽപ്പെട്ട ഒരു ഊന്നിവ ലയും 31 - ൽ ഒന്നാം 
തരത്തിൽപ്പെട്ട /2 ഊന്നിവലയും ഉൾപ്പെടെ ആകെ 11/2 ഊന്നി 
വലകളുടെ അവകാശം എറണാകുളം സബ് രജിസ്ട്രാർ 
ഓഫീസ് വക 3 -ാം പുസ്തകം 8 -ാം വാല്യം 75 മുതൽ 77 
വരെ വശങ്ങളിൽ 18 / 1971 -ാം നമ്പർ രജിസ്റ്റേർഡ് വിൽപത 
പ്രകാരം തന്റെ ചെറു മക്കളായ ശ്രീ . എ . വി . ശിവദാസ്, 
ശ്രീമതി മെതി മുതൽ പേർക്ക് നൽകിയിട്ടുള്ള താ ണ്. 
പ്രസ്തുതഊന്നിവലകളിൻമേലുള്ള കൂട്ടാവകാശം എറണാകുളം 
സബ് രജിസ്ട്രാർ ഓഫീസ് വക 1 -ാം പുസ്തകം 1235 -ാം 
വാല്യം 19 മുതൽ 22 വരെ വശങ്ങളിൽ രജിസ്റ്റർ ചെയ് 
1027 / 1997 -ാം നമ്പർ ഒഴിവുമുറി ആധാരപ്രകാരം ടി ദേശത്ത്, 
പണ്ടാരപ്പറമ്പിൽ, വേലുക്കുട്ടി മകൻ ശ്രീ . എ . വി . ശിവദാസ് 
പേർക്ക് നൽകിയിട്ടുള്ളതാണ്. 


- ശ്രീ . എ . വി . ശിവദാസ്തന്റെ പേരിൽ സിദ്ധിച്ചിട്ടുള്ള 
ചെറിയതാഴം ഊന്നിനിരയിൽ രജിസ്റ്റർ നമ്പർ 22 - ൽ ഒരു 
ഊന്നിവ ല യും രജിസ്റ്റർ നമ്പർ 31- ൽ 1 /2 ഊന്നിവല യും 
ഉൾപ്പെടെ ആകെ 11/2 ഊന്നിവലകളുടെ ജമ തന്റെ പേരിലേക്ക് 
മാറ്റി പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നാ 
വശ്യപ്പെട്ടുകൊണ്ട് നിയമാനുസരണം ആവശ്യമായ രേഖകൾ 
സഹിതം ഈ ആഫീസിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 
ടിയാന്റെ പേരിലേക്ക് പരാമർശ ഊന്നിവലകളുടെ ജമ മാറ്റി 
പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊടുക്കു 
ന്നതിന് ആർക്കെങ്കിലും ന്യായമായ പരാതികൾ ഉള്ളപക്ഷം 
ആയത് ഈ പരസ്യം ഗ സറ്റിൽ പ്രസി ദ്ധ പ്പെ ടുത്തി 
2 മാസങ്ങൾക്കകം ഈ ഓഫീസിൽ രേഖാമൂലം അറിയി 
ക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ടി വിഷയത്തിൽ ന്യായമായ 
പരാതികൾ ഇല്ലായെന്ന അനുമാനത്തിൽ മുളവുകാട് വില്ലേജിൽ 
സർവ്വേ 850 പുഴയിൽ ചെറിയതാഴം ഊന്നിനിരയിൽപ്പെട്ട 
രജിസ്റ്റർ നമ്പർ 22 - ൽ ഒന്നാംതരത്തിൽപ്പെട്ട ഒരു ഊന്നിവലയും 
രജിസ്റ്റർ നമ്പർ 31- ൽ ഒന്നാം തരത്തിൽപ്പെട്ട 1/2 ഊന്നിവലയും 
ഉൾപ്പെടെ ആകെ 11/2 ഊന്നിവലകളുടെ ജമ ടി ദേശത്ത്, 
പണ്ടാരപ്പറമ്പിൽ, വേലുക്കുട്ടി മകൻ ശ്രീ . എ . വി . ശിവദാസ് 
പേർക്ക് പതിച്ച് പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്കുന്നതായിരിക്കും. 
ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം 

( ഒപ്പ്) 
( മേഖല ), എറണാകുളം. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


